Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021 -2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 16 








തിരുവനന്തപുരം, 16th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 4 7 
Vol. X Thiruvananthapuram, 4th Kumbham 1196 No. 
1942 മാഘം 27 
Tuesday 


27th Magha 1942 








PART I 


Notifications and Orders issued by the Government 


52 KERALA GAZETTE 


[Part I 





നിയമ വകുപ്പ്‌ 


നിയമ (എച്ചി) 


വിജ്ഞാപനം 


(1) 
നമ്പര്‍ 2603/എച്ച്‌2 /2013/ നിയമം. 


തിരുവനന്തപുരം, 2021 ജനുവരി 12. 


കേരള സര്‍ക്കാര്‍, 1952-ലെ നോട്ടറീസ്‌ ആക്ടിന്റെ 
(1952-ലെ 53-90 ക്രേന്ദ ആക്ട്‌) 3-0 5-0 വകുപ്പുകളും 
1956-ലെ നോട്ടറീസ്‌ ചട്ടങ്ങളിലെ 8-00 ചട്ടത്തിന്റെ (4)-90 
ഉപചട്ടവും കൂട്ടിവായിച്ച പ്രകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ 
വിനിയോഗിച്ച്‌, ശ്രീ. റെനില്‍, എന്‍., അഡ്വക്കേറ്റ്‌, 
s/o ശ്രീ. ശ്രീധരന്‍, സി., ഗീതാഞ്ജലി ഹൌസ്‌ (നന്ദനം), 
പുറമേരി പി. ഒ., വടകര, കോഴിക്കോട്‌-ഗ73 503 എന്നയാളെ 
കോഴിക്കോട റവന്യൂ ജില്ലയിലെ വടകര താലൂക്ക്‌ ഉള്‍പ്പെടുന്ന 
ര്രദേശം അധികാരപരിധിയായി നിശ്ചയിച്ച്‌ 12-1-2021-90 
തീയതി മൂതല്‍ അഞ്ചുവര്‍ഷ കാലയളവിലേക്ക്‌ നോട്ടറിയായി 


(രജിസ്റ്റര്‍ നമ്പര്‍ 06/2021/KKD) ഇതിനാല്‍ നിയമിക്കുന്നു. 


(മ) 
നമ്പര്‍ 7909,/ എച്ച്‌ /2020/നിയ ao. 


തിരുവനന്തപുരം, 2021 ജനുവരി 12. 


കേരള സര്‍ക്കാര്‍, 1952-ലെ നോട്ടറീസ്‌ ആക്ടിന്റെ 
(1952-ലെ 53-90 ക്രേന്ദ ആക്ട്‌) 3-0 5-0 വകുപ്പുകളും 
1956 -ലെ 


നോട്ടറീസ്‌ ചട്ടങ്ങളിലെ ചട്ടം 8 ബി-യും 


കൂട്ടിവായിച്ച പ്രകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ 
വിനിയോഗിച്ച്‌, (ശീ. ആര്‍. റാം മോഹന്‍, അഡ്വക്കേറ്റ്‌, 
S/o ശ്രീ. സി രാമകൃഷ്ണന്‍ നായര്‍, വൃന്ദാവന്‍, ടി. സി. 22/1689, 
മേലത്തുമേലെ, വട്ടിയൂര്‍ക്കാവ്‌ പി. ഒ., തിരുവനന്തപുരം-695 013 
എന്നയാളെ തിരുവനന്തപുരം റവന്യൂ ജില്ലയിലെ 
തിരുവനന്തപുരം കോര്‍പ്പറേഷന്‍ ഉള്‍പ്പെടുന്ന (്രദേശം 
അധികാരപരിധിയായി നിശ്ചയിച്ച്‌ 23-1-2021-90 തീയതി 
മൂതല്‍ അഞ്ചുവര്‍ഷ കാലയളവിലേക്ക്‌ നോട്ടറിയായി 


(രജിസ്റ്റര്‍ നമ്പര്‍ 01/2006 /TVPM) ഇതിനാല്‍ നിയമിക്കുന്നു. 


(3) 
നമ്പര്‍ 8993/എച്ച്‌ദ/2020/ നിയമം. 


തിരുവനന്തപുരം, 2021 ജനുവരി 12. 


കേരള സര്‍ക്കാര്‍, 1952-ലെ നോട്ടറീസ്‌ ആക്ടിന്റെ 
(1952-ലെ 53-90 ക്രേന്ദ ആക്ട്‌) 3-0 5-0 വകുപ്പുകളും 


1956-ലെ നോട്ടറീസ്‌ചട്ടങ്ങളിലെ ചട്ടം 8 ബി-യും 


കൂട്ടിവായിച്ച പ്രകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ 


വിനിയോഗിച്ച്‌, ശ്രീ. കെ. ശ്രീകുമാരന്‍ നായര്‍, അഡ്വക്കേറ്റ്‌, 


8/0 (ശീ. എന്‍. കൃഷ്ണന്‍ നായര്‍, (wile, 


ടി. സി. 27/1787(1), ജില്ലാ കോടതിയുടെ വടക്ക്‌, വഞ്ചിയൂര്‍, 


തിരുവനന്തപുരം-ദട എന്നയാളെ തിരുവനന്തപുരം 
റവന്യൂ ജില്ല ഉള്‍പ്പെടുന്ന മുഴുവന്‍ പ്രദേശവും അധികാര 
പരിധിയായി നിശ്ചയിച്ച്‌ 21-1-2021-90 തീയതി മുതല്‍ 
വീണ്ടും അഞ്ചുവര്‍ഷ കാലയളവിലേക്ക്‌ നോട്ടറിയായി 
(രജിസ്റ്റര്‍ 


നമ്പര്‍ 59/1997/TVPM) ഇതിനാല്‍ പുനര്‍ 


നിയമിക്കുന്നു. 


(4) 
നമ്പര്‍ 9678/ag)2]3/2020/Mwa0. 


തിരുവനന്തപുരം, 2021 ജനുവരി 12. 


കേരള സര്‍ക്കാര്‍, 1952-ലെ നോട്ടറീസ്‌ ആക്ടിന്റെ 
(1952-8) 53-90 ക്രേന്ദ ആക്ട്‌) 3-൦ 5-0 വകുപ്പുകളും 
1956-ലെ നോട്ടറീസ്‌ ചട്ടങ്ങളിലെ ചട്ടം 8 ബി-യും 
കൂട്ടിവായിച്ച പ്രകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ 
വിനിയോഗിച്ച്‌, ശ്രീമതി ജി. കൃഷ്ണകുമാരി, അഡ്വക്കേറ്റ്‌, 
d/o ശ്രീ. കെ. ഗോപാലന്‍, എ? കൃഷ്ണ അപ്പാര്‍ട്ട്‌ മെന്റ്‌ , 
ച്ര്ദിക ഈസ്റ്റ്‌ ലൈന്‍, മൊണാസ്ര്രി റോഡ്‌, കൊച്ചി-682 011 
എന്നവരെ എറണാകുളം റവന്യു ജില്ലയിലെ കൊച്ചി 
കോര്‍പ്പറേഷന്‍ ഉള്‍പ്പെടുന്ന പ്രദേശം അധികാര 
പരിധിയായി നിശ്ചയിച്ച്‌ 19-1-2021-90 തീയതി മുതല്‍ 
വീണ്ടും അഞ്ചുവര്‍ഷ കാലയളവിലേക്ക്‌ നോട്ടറിയായി 


(രജിസ്റ്റര്‍ നമ്പര്‍ 03/2001/EKM) ഇതിനാല്‍ പുനര്‍ നിയമിക്കുന്നു. 


(5) 
നമ്പര്‍ 10343 /എച്ച്‌ദ/2020/നിയമം. 


തിരുവനന്തപുരം, 2021 ജനുവരി 12. 


കേരള സര്‍ക്കാര്‍, 1952-ലെ നോട്ടറീസ്‌ ആക്ടിന്റെ 
(1952-ലെ 53-90 ക്രേന്ദ ആക്ട്‌) 3-൦ 5-0 വകുപ്പുകളും 
1996-ലെ നോട്ടറീസ്‌ ചട്ടങ്ങളിലെ ചട്ടം 8 ബി-യും കൂട്ടിവായിച്ച 
(പകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ വിനിയോഗിച്ച്‌, 
ശ്രീ. സി. പി. ബി. 


സൂധ്ബഹ്‌ മണൃന്‍, അഡ്വക്കേറ്റ്‌, 


s/o ശ്രീ. സി. പത്മനാഭ മേനോന്‍, മേനോന്‍സ്‌, 
ഗവണ്‍മെന്റ്‌ Lamy റോഡ്‌, Od>Iafl-682 011 എന്നയാളെ 
എറണാകുളം റവന്യൂ ജില്ലയിലെ കൊച്ചി കോര്‍പ്പറേഷന്‍ 
ഉള്‍പ്പെടുന്ന (്പരദേശം അധികാരപരിധിയായി നിശ്ചയിച്ച്‌ 
20-1-2021-ാം തീയതി മൂതല്‍ വീണ്ടും അഞ്ചുവര്‍ഷ 
കാലയളവിലേക്ക്‌ നോട്ടറിയായി (രജിസ്റ്റര്‍ നമ്പര്‍ 03/1998 / 


EKM) ഇതിനാല്‍ പുനര്‍ നിയമിക്കുന്നു. 


16th Fes. 2021] 


KERALA GAZETTE 53 





(6) 
നമ്പര്‍ 13195 /എച്ച്‌3/2020/ നിയമം. 


തിരുവനന്തപുരം, 2021 ജനുവരി 12. 


കേരള സര്‍ക്കാര്‍, 1952-ലെ നോട്ടറീസ്‌ ആക്ടിന്റെ 
(1952-ലെ 53-90 ക്രേന്ദ ആക്ട്‌) 3-0 5-0 വകുപ്പുകളും 
1956-ലെ നോട്ടറീസ്‌ ചട്ടങ്ങളിലെ 8-90 ചട്ടത്തിന്റെ (4)-90 
ഉപചട്ടവും 8 ബി-യും കൂട്ടിവായിച്ച പ്രകാരം നല്‍കപ്പെട്ട 
അധികാരങ്ങള്‍ വിനിയോഗിച്ച്‌, ശ്രീ. പി. ഗോവിന്ദന്‍കുട്ടി, 
അഡ്വക്കേറ്റ്‌, s/o late നീലകണ്ഠന്‍ എഴുത്തച്ഛന്‍, പൌര്‍ണ്ണമി, 
സുന്ദര അയ്യര്‍ റോഡ്‌, ഒറ്റപ്പാലം പി. ഒ., പാലക്കാട്‌-673 101 
എന്നയാളെ പാലക്കാട്‌ റവന്യു ജില്ലയിലെ ഒറ്റപ്പാലം 
താലൂക്ക്‌ ഉള്‍പ്പെ ടുന്ന (പദേശം അധികാരപരിധിയായി 
നിശ്ചയിച്ച്‌ 4-1-2021-90 തീയതി മുതല്‍ വീണ്ടും അഞ്ചുവര്‍ഷ 


കാലയളവിലേക്ക്‌ നോട്ടറിയായി (രജിസ്റ്റര്‍ നമ്പര്‍ 01/2001/PLKD) 


ഇതിനാല്‍ പുനര്‍ നിയമിക്കുന്നു. 


(7) 
നമ്പര്‍ 3019/എച്ച്‌2 /2011/നിയമം. 


തിരുവനന്തപുരം, 2021 ജനുവരി 16. 


കേരള സര്‍ക്കാര്‍, 1952-ലെ നോട്ടറീസ്‌ ആക്ടിന്റെ 
(1952-ലെ 53-90 ക്രേന്ദ ആക്ട്‌) 3-0 5-0 വകുപ്പുകളും 
1956-ലെ നോട്ടറീസ്‌ ചട്ടങ്ങളിലെ 8-90 ചട്ടത്തിന്റെ (4)-d0 
ഉപചട്ടവും കൂട്ടിവായിച്ച പ്രകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ 
വിനിയോഗിച്ച്‌, ശ്രീമതി ജോബി വര്‍ഗ്ഗീസ്‌, കെ., അഡ്വക്കേറ്റ്‌, 
w/o ശ്രീ. ജോണി കെ. മണിപ്പാടം, മണിപ്പാടം ഹൌസ്‌, 
ഉദയനാപുരം പി. ഒ., വൈക്കം, കോട്ടയം-686 143 എന്നവരെ 
കോട്ടയം റവന്യൂ ജില്ലയിലെ വൈക്കം താലൂക്ക്‌ പ്രദേശം 
അധികാരപരിധിയായി നിശ്ചയിച്ച്‌ 16-1-2021-90 തീയതി 
മൂതല്‍ അഞ്ചുവര്‍ഷ കാലയളവിലേക്ക്‌ നോട്ടറിയായി 


(രജിസ്റ്റര്‍ നമ്പര്‍ 07/2021/KTM) ഇതിനാല്‍ നിയമിക്കുന്നു. 


ഗവര്‍ണ്ണറുടെ ഉത്തരവിന്‍പ്രകാരം, 


അരവിന്ദ ബാബു, പി. കെ., 


നിയമ സ്വെകരട്ടറി. 





